G 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015-17 


2 


- 
കശ 
GOVERNM 


രള സർക്ക 


ാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 മേയ് 31 
31st May 2016 
1191 ഇടവം 17 
17th Idavam 1191 
1938 ജേഷ്ഠം 10 
10th Jyaishta 1938 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


KERALA STATE ELECTRICITY BOARD LIMITED 
( INCORPORATED UNDER THE INDIAN COMPANIES ACT, 1956) 
( Registered Office, Vydyuthi Bhavanam , Pattom , 

Thiruvananthapuram ) 
Office of the Deputy Chief Engineer, Transmission 
Circle, Thodupuzha Vydyuthi Bhavanam , Thodupuzha, 
Idukki District, Kerala State , Pin - 685 584 , Phone/ 
Fax : 04862- 223333 CUG : 9496009261 
E -Mail:dcettpa @ bsnl. in , dcettpa @ gmail.com 
CIN : U40100KL2011SGC027424 


കോതമംഗലം ലൈനിൽ നിന്ന് നിർദ്ദിഷ്ട വെസ്റ്റേൺ കല്ലാർ പവർ 
സ്റ്റേഷനിലേക്ക്പുതിയതായി ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മി 
ക്കുവാൻഉദ്ദേശിക്കുന്ന 66 കെ . വി. ലൈനിന്റെ പ്രാരംഭ ജോലികൾക്കും 
ഈ ലൈനിന്റെ നിർമ്മാണ ജോലികൾക്കും വേണ്ടി ഇലക്ട്രിസിറ്റി 
ബോർഡ് ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥൻമാരോ ജീവനക്കാരോ 
ദേവികുളം താലൂക്കിൽ ആന വിരട്ടി, പള്ളിവാസൽ എന്നീ 
വില്ലേജുകളിലെ കമ്പി ലെൻ മുതൽ കല്ലാർ വരെയുള്ള 
സ്ഥലങ്ങളിൽ അവരുടെ ജോലി സംബന്ധമായി പ്രവേശിക്കു 
ന്നതാണ്. പ്രസ്തുത ജോലി ചെയ്യുന്നതിൽനിന്നും അവരെ 
തടസ്സപ്പെടു ത്തു ന്നത് നിയമവിരുദ്ധമാണെന്ന് ഇതി നാൽ 
അറിയിച്ചുകൊള്ളുന്നു . 
PRMC1/412/ 745/2016. 

( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, 
ട്രാൻസ്മിഷൻ സർക്കിൾ, 

തൊടുപുഴ. 


വിജ്ഞാപനം 


നമ്പർ റ്റിസിറ്റിപിഎ /എഇഇII/വെസ്റ്റേൺ കല്ലാർ/ 2015 -16. 

2016 മാർച്ച് 28. 
(ഇൻഡ്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003- ലെ 164 വകുപ്പ് പ്രകാരം) 

- ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ ആനവിരട്ടി, 
പള്ളിവാസൽ എന്നീ വില്ലേജുകളിൽക്കൂടി പള്ളിവാസൽ- 


169 


